Kerala Gazette No. 4 dated 28th January 2020 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

PATHANAMTHITTA DISTRICT 
തിരുവല്ല സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . വിനയ് ഗോയൽ, ഐ . എ .എസ്.) 


നമ്പർ എ2- 4005/ 2019 / കെ . ഡിസ്. 


2019 നവംബർ 14. 


വിഷയം: ഭൂമിയുടെ ന്യായവില നിർണ്ണയം ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെപോയ ഭൂമിയ്ക്ക് വില നിശ്ചയിക്കുന്നത് - 

- സംബന്ധിച്ച്. 
സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3(7 ), ചട്ടം ( 4). 

(2) ശ്രീ. വി. ജെ . എബ്രഹാം, വരിക്കോലിൽ, മണിയാർ വടശ്ശേരിക്കര വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 
(3) റാന്നി തഹശീൽദാരുടെ 20-7-2017 - ലെ എച്ച് 1/7567/19 -ാം നമ്പർ റിപ്പോർട്ട്. 
(4) ജില്ലാ കളക്ടർ, പത്തനംതിട്ടയുടെ 28-9 -2019 - ലെ സി11 - 220994/ 19 നമ്പർ കത്ത്. 

(5) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 1019- ലെ എൽ. ആർ. എ3- 54674 / 17 നം. സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാ ധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നില വിൽവന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ 
- സ്വയംഭരണ 
സ്ഥാപനം 


സർവെ നമ്പരും 

- ന്യായ 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ വില 
- നമ്പർ - നമ്പരും 

( ആർ ഒന്നിന് 


y 


| (2 ) 


(4) 


റാന്നി 


വടശ്ശേരിക്കര 


( 3) 
- പഞ്ചായത്ത് 
( വടശ്ശേരിക്കര) 


32 


റീ സർവെ നമ്പർ വഴി സൗകര്യ - 15,000 

361 /2 -12 
2017 - 12 

മുള്ള പുരയിടം (പതിനയ്യായിരം) 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014/ റ്റി. ഡി . തീയതി 14 -11- 2014 പ്രകാരം 2010- ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 

FORM " A 


[ See Rule 4 ] 

NOTIFICATIONS 
No, A2-4005/ 2019/ K . Dis. 

14th November 2019. 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995; the fair value of the land in 
Block No . 32 Re Survey No. 361/ 2 - 12 Vadasserikkara Village , Ranni Taluk of the Pathanamthitta District is hereby fixed as 
shown in the schedule thereto : 

SCHEDULE 


Panchayat 


Ward 


Name of 
District 


Name of 
Taluk 


Classification 

by use 


Name of Village , 

- Survey No. 
and Sub -Division 

Number 


Fair value 
of the land 

fixed 


( 1 ) 


( 3 ) 


( 5) 


(4) 
Vadasserikkara 


(7) 
3 15, 000 


Pathanamthitta 


Ranni 


( 6 
Garden land 
with road access 


Vadasserikkara , 
| Re- Survey No. 361/2 -12 


Revenue Divisional Office , 
Thiruvalla . 


( Sd.) 
Sub Collector. 


Gaz . No . 4 /2020 /DTP (CLR Supplement- Fair Value ). 


237 


ERNAKULAM DISTRICT 

NOTIFICATION 


No. N - 3564 /2019 . 


30th November 2019 . 


Whereas, it is expedient to publish the fair value of the land as required under Section 28A of the Kerala Stamp 
Act, 1950 , read with Rule 4 of the Kerala Stamp ( Fixation of Value of Land ) Rules, 1995 . 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey /Re- Survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1 ) thereof. 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva . 


Village - Malayattoor. 


Sub 
Sy. Division 


Classification 

by use 


Fair Value 

per Are 


No. No. 


Re - Sy. Corporation / Name and Name & 
Re -Sy. Re - Sy. Sub Municipality/ No . of Number 
Block No . Division Panchayath Ward / of Ward 
No. 

Local Body 
(4) (5) (0 (7) (8 ) (9) 
25 25 11 Panchayath Malayattoor Ward - 1 

Neeleswaram Naduvattam 


(1) 


(2) 
. 


(3) 
. 


(11 ) 
60,000 


(10 ) 
Residential 

plot with 
Panchayath 
road access 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector 


FORM ‘ A ’ 
[See Rule 4 ] 
NOTIFICATION 


No. A3- 1971/2019 . 


26th December 2019 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995; 


Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re-Survery Numbers of the Village, and Taluk mentioned 
against each , shall be as shown against in the column (11 ) thereof: 


SCHEDULE 


District - Ernakulam . 


Taluk - Muvattupuzha . 


Village - Manjalloor. 


Sub 


Sl. 
No. 


Sy. Division 
No . No. 


Name and Name & 

No . of Number 

Ward / of Ward 
Local Body 


Classification 

by use 


Re- Sy. Corporation 
Re -Sy. Re- Sy. Sub Municipality/ 
Block No. Division Panchayath 

No . 
(4) (5) (0) (7) 
. . . Panchayath 


Fair Value 

per Are 


(10 ) 


(1) 
1 


(2) (3) 
132 3-2 


(8) 
Manjalloor 


(9) 
. 


(11 ) 
1,80 ,000 


Residential 
plot with 
NH/ PWD 
road access 


Revenue Divisional Office , 
Muvattupuzha. 


(Sd.) 
Revenue Divisional Officer. 


238 


PALAKKAD DISTRICT 

| FORM " A 

[See Rule 4 ] 
NOTIFICATION 


No , K -5573/ 2018 . 


19th December 2019. 


Whereas , it is expedient to publish the fair value of the land as required under Section 28 A of the 
Kerala Stamp Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number in respect of the land situated in the Survey/Re - survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column (11) thereof. 


SCHEDULE 


District Palakkad. 
Village - Ottappalam 1. 


Taluk — Ottapalam . 
Desam - Panamanna . 


sl. 
No. 


Survey 
No. 


Sub 
Division 

No. 


Re- 
Survey 
Block 


Re- 
Survey 
No. 


Re-Survey 

Sub 
Division 


Panchayath / 
Municipality / 
Corporation 


Name of 
Local Body Name and 
Panchayath No. of 
Municipality / Ward 
Corporation 


Classifi- 
cation 
by use 


Fair Value 
per Are 


No. 


- (1) 

.. 


(2) 

86 


(3) 
3 


(4) 
. 


(5) 
.. 


(6) 
.. 


(7) 
Muncipality 


(8) 
Ottappalam 


(9) ( 10 ) ( 11) 
. Residential plot 25,000 
- with Panch/ Muncil/ 

Corp . road access 


Office of the Sub Collector, 
Ottappalam . 


( Sd.) 
Sub Collector 


KASARAGOD DISTRICT 
കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ . കെ . രവികുമാർ ) 


നമ്പർ ബി2 - 3542 / 2019. 


2019 ഡിസംബർ 31. 


വിഷയം: - കേരള മുദ്രപ്പത്ര നിയമം 1959 - സെക്ഷൻ 28എ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് 

- പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 


പേക്ഷ . 


സൂചന: - (1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 21), തീയതി 6- 3- 2010 . 

(2) ശ്രീമതി. ത്രസിയ d/o ഇബഹിം, ഹിദായത്ത് നഗർ സമർപ്പിച്ച അപേക്ഷ . 
(3) കാസർഗോഡ് തഹശീൽദാരുടെ 26 -8 - 2019 - ലെ സി3 10632/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 
(4) ജൂനിയർ സൂപ്രണ്ട് ( B ) വിഭാഗം നടത്തിയ 20 - 12 - 2019 - ലെ സ്ഥലപരിശോധന റിപ്പോർട്ട്. 


കാസർഗോഡ് താലൂക്കിൽ ബേള വില്ലേജിൽ 472 /1 ബി - ൽപ്പെട്ട ഭൂമിക്ക് ന്യായ വില രജിസ്റ്റർ പ്രകാരം ന്യായ വില 
നിർണ്ണയിച്ചിട്ടില്ലായെന്ന് കാണിച്ച് സൂചന (2 ) പ്രകാരം ശ്രീമതി ത്രസിയ സമർപ്പിച്ച അപേക്ഷയിൽ സൂചന (3 ) പ്രകാരം 
കാസർഗോഡ് തഹസിൽദാരുടെ സൂചന ( 4) പ്രകാരം ഈ ഓഫീസിലെ " ബി വിഭാഗം ജൂനിയർ സൂപ്രണ്ടും റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതാണ്. 


239 


ബദിയടുക്ക സബ് രജിസ്ട്രാർ ഓഫീസിലെ 2280 / 12 -ാം നം . ആധാരപ്രകാരം ഫൗസിയ d/ o ഇബഹിം ഹിദായത്ത് നഗർ 
എന്നിവർ പേർക്ക് സിദ്ധിച്ച ബേള വില്ലേജ്, 472/ 1 ബി - ൽപ്പെട്ട 20. 23 ആർ ഭൂമി കല്ലക്കട്ട്- കൊല്ലംകാന റോഡിൽ നിന്നും ബംബാ 
നഗറിൽ ഉദ്ദേശം 500 മീറ്റർ വടക്ക് മാറിയും ടി. എസ്., റോഡ് തെക്ക് മാറിയും സ്ഥിതി ചെയ്യുന്നു . വില്ലേജ് അടങ്കൽ പ്രകാരം ടി 
വസ്തു “പുഞ്ച്” എന്ന വിഭാഗത്തിൽപ്പെടുന്നതും സ്വകാര്യറോഡ് സൗകര്യമുള്ള താമസസ്ഥലമായും കാണപ്പെടുന്നു . ഫെയർവാല്യൂ 
രജിസ്റ്ററിൽ ടി സർവ്വേ നമ്പറിൽപ്പെട്ട വസ്തുവിന്റെ ഫെയർവാല്യൂ രേഖപ്പെടുത്താത്തതിനാൽ തൊട്ടടുത്ത സർവ്വേ നമ്പറിൽപ്പെട്ട 
അപേക്ഷ വസ്തുവിന് സമവും സമസ്ഥിത വു മായ സർവ്വേ നമ്പർ 471 / 2 - ൽപ്പെട്ട ""Residential Plot with Private Road 
Access - ന്റെ ന്യായവിലയായ 3 4,000 നിരക്കിൽ ഫെയർവാല്യൂ നിശ്ചയിക്കാവുന്നതാണെന്ന്റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 


മേൽ സാഹചര്യത്തിൽ ബേള വില്ലേജിൽ റീ സർവ്വ നമ്പർ 472/1 ബി - ൽപ്പെട്ട ഭൂമി " Residential Plot with Private Road 
Access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 4 ,000 ( നാലായിരം രൂപ മാത്രം) നിരക്കിൽ ന്യായ വില 
നിശ്ചയിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവുകളായ ( 1) ( പി) നമ്പർ 188 /2014/ റ്റി . ഡി. തീയതി 14 -11- 2014 (2 ) ( പി ) നം. 43 /2018/ റ്റി . ഡി. തീയതി 
31-8 - 2018 - ( 3) ( പി ) നം . 73/ 19/ റ്റി. ഡി . തീയതി 30 - 4- 2019 എന്നിവ പ്രകാരമുള്ള വർദ്ധനവുകൂടി നിലവിലെ ന്യായവിലയ്ക്കു പുറമെ 
കണക്കാക്കുന്നതാണ്. 


FORM " A 


[See Rule 4 ] 


NOTIFICATION 


No. B2 . 3542/ 19 . 


31st December 2019 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto . 


SCHEDULE 


District — Kasaragod . 


Taluk - Kasaragod . 


Village - Bela . 


Name of 


Re- Sy. 


Panchayath / 


Local Body 


SP. 
No . 


S.; 
No 


Sub 
Division 


Re- Sy. Re -Sy. 
Block No. 


Sub 
Division 


Ward 


Classification 

by use 


Fair Value 
of the land 
Fixed Per 

Are 


| No . 


No. 


Municipality / Panchayath/ 
Corporation Municipality/ 

Corporation 
(7) (8 


(1) 


(2) 


(3) 


(4) 


(5) 


6 


(9) 


( 10 ) 


(11) 


1 


. 


. 


. 


472 


IB 


Panchayath 


Badiyadka 


. 


Residential Plot with 
Private Road Access 


4,000 


Revenue Divisional Office , 
Kasaragod. 


| ( Sd.) 
Revenue Divisional Officer. 


240 


